O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 25 
Tuesday , 25th January 2022 


1197 മകരം 11 


1943 മാഘം 5 


11th Makaram 1197 


5th Magha 1943 


വാല്യം 11 


നമ്പർ 


4 


Vol . XI 


No. 


Part III 


Dairy Development Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


25th January 2022 


KERALA GAZETTE 


7 


ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 


( ഹാജർ , സിന്ധു , ആർ . , ഡെപ്യൂട്ടി ഡയറക്ടർ ) 


( 1 ) 


നമ്പർ DDPTA / 10281 / 2021 - C R - Dis . 


2021 ഡിസംബർ 31 . 


വിഷയം : -ക്ഷീരവികസന വകുപ്പ് -പത്തനംതിട്ട കുറുമ്പകര ക്ഷീരോല്പാദക സഹകരണ സംഘം 

ക്ലിപ്തം നമ്പർ പി . റ്റി . 10 ( ഡി ) ആപ്കോസ് - സമാപ്തീകരണം - 1969 - ലെ കേരള 
സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 


പരാമർശം : -അടൂർ ക്ഷീരവികസന ഓഫീസറുടെ 2-12-2021 - ലെ 58 { 2021 -ാം നമ്പർ റിപ്പോർട്ട് . 


പത്തനംതിട്ട ജില്ലയിലെ പറക്കോട് ബ്ലോക്കിലെ കുറുമ്പകര ക്ഷീരോല്പാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ പി . റ്റി . 10 ( ഡി ) ആപ്കോസ് ദീർഘകാലമായി പ്രവർത്തനരഹിത 
മായിരുന്നതിനാൽ ടി സംഘം സമാപ്തീകരിക്കുന്നതിനായി അടൂർ ക്ഷീരവികസന ഓഫീസറെ 
1969 - ലെ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം ലിക്വിഡേറ്ററായി നിയമിച്ചി രു ന്നു . 
ലിക്വി ഡേ ഷൻ സംബന്ധിച്ച നിയമാനുസൃത മായ നടപടികൾ ലിക്വിഡേറ്റർ പൂർത്തീകരിച്ചി 
ട്ടുള്ളതായും ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും 
പരാമർശ പ്രകാരം അടൂർ ക്ഷീരവികസന ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ 
താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


കുറുമ്പകര ക്ഷീരോല്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ പി . റ്റി . 10 ( ഡി ) 
ആപ്കോസ് എന്ന ക്ഷീരസംഘത്തിന്റെ തുടർ പ്രവർത്തനം നിലച്ചതിനാലും പുനരുജ്ജീവിപ്പിക്കാൻ 
യാതൊരു സാധ്യ ത യു മി ല്ലെന്ന് ബോധ്യപ്പെട്ട തി നാലും ടി സംഘ ത്തിന്റെ പ്രവർത്തനം 
സമാപീകരിച്ചുകൊണ്ടും 1969 - ലെ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തും ടി സംഘത്തിന്റെ പേര് ക്ഷീരസംഘങ്ങളുടെ പട്ടികയിൽ നിന്നും 
നീക്കം ചെയ്തുകൊണ്ടും ഇതി നാൽ ഉത്ത ര വാ കു ന്നു . ലിക്വി ഡേറ്ററുടെ കൈ വ ശ മുള്ള 
സംഘത്തിന്റെ മുഴുവൻ രേഖകളും 3 വർഷത്തേക്ക് 

ഖകളും 3 വർഷത്തേക്ക് സൂക്ഷിച്ച് വെക്കേണ്ടതുമാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8 


KERALA GAZETTE 


Part III 


( 2 ) 


നമ്പർ DDPTA / 10458 / 2021 - C . 


2021 ഡിസംബർ 31 . 


വിഷയം : -ക്ഷീരവികസന വകുപ്പ് - പത്തനംതിട്ട - കോന്നി ബ്ലോക്ക്- ളാക്കൂർ ക്ഷീരോല്പാദക 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ പി . റ്റി . 131 ( ഡി ) ആപ്കോസ് - സമാപ്തീകരി 
ക്കു ന്ന തി നായി 1969 - ലെ കേരള സഹ ക രണ നിയമം വകുപ്പ് 72 ( 1 ) പ്രകാരം 

ലിക്വിഡേറ്ററായി കോന്നി ക്ഷീരവികസന ഓഫീസറെ നിയമിച്ച് ഉത്തരവാകുന്നു . 
പരാമർശം :-( 1 ) കോന്നി ക്ഷീരവികസന ഓഫീസറുടെ 18-9-2021 - ലെ സെക്ഷൻ 66 പ്രകാരമുള്ള 

356/21 നമ്പർ അന്വേഷണ റിപ്പോർട്ട് . 


( 2 ) ഈ ഓഫീസിലെ 6-12-2021 തീയതിയിലെ ഇതേ നമ്പർ കത്ത് . 


കോന്നി ബ്ലോക്കിലെ ളാക്കൂർ ക്ഷീരോല്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
പി . റ്റി . 131 ( ഡി ) ആപ്കോസ് 

ആപ്കോസ് നിരവധി വർഷങ്ങളായി പ്രവർത്തനരഹിതമാണെന്നും സാധന 
സാമഗ്രികളെല്ലാം തന്നെ നശിച്ചു പോയിട്ടുള്ളതും , ടി സംഘം പുനരുജ്ജീവിപ്പിക്കുന്നതിനും പാൽ 
സംഭരണം പുനരാരംഭിക്കുന്നതിനും യാതൊരു സാധ്യതയുമില്ലെന്ന് പരാമർശം ( 1 ) പ്രകാരം 
അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ളതാണ് . ആയതിന്റെ അടിസ്ഥാനത്തിൽ പരാമർശം ( 2 ) പ്രകാരം 
കേരള ബാങ്ക് പത്തനം തിട്ട , സർക്കിൾ സഹകരണ യൂണിയൻ , തിരു വ ന ന്തപുരം മേഖല 
സഹകരണ ക്ഷീരോല്പാദക യൂണിയൻ എന്നിവയ്ക്ക് കത്തു നൽകുകയും നാളിതുവരെ മറുപടി 
ലഭ്യമായിട്ടില്ലാത്തതു മാ കു ന്നു . ഈ സാഹചര്യത്തിൽ സംഘം സമാപ്തീകരിക്കുന്ന തിന് 
ആവശ്യമായ നടപടികൾ 

1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 71 ( 2 ) വകുപ്പ് 
അനുസരിച്ച് സ്വീകരിക്കാവുന്നതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു . ഈ സാഹചര്യത്തിൽ 
താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


ളാക്കൂർ ക്ഷീരോല് പാദക സഹ ക രണ സംഘം ക്ലിപ്തം നമ്പർ പി . റ്റി . 131 ( ഡി ) 
ആപ്കോസ് 

സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് 1969 - ലെ കേരള 
സഹകരണ സംഘം നിയമം വകുപ്പ് 71 ( 2 ) വകുപ്പ് പ്രകാരം കോന്നി ക്ഷീരവികസന ഓഫീസറെ 
ലിക്വിഡേറ്ററായി നിയമിച്ച് ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ഉടൻ സംഘത്തിന്റെ സമാപ്തീകരണ 
ചുമതല ഏറ്റെടുക്കേണ്ടതും സമയബന്ധിതമായി നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് രേഖാമൂലം 
ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ് . ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത വിവരം ഈ ആഫീസിൽ 
യഥാസമയം അറിയിക്കേണ്ടതുമാണ് . 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


പത്തനംതിട്ട . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.25 03 : 22-28 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


